Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24 


11th June 2013 
2013 ജൂൺ 11 
21st Jyaishta 1935 
1935 ജ്യേഷ്ഠം 21 


വാല്യം 2 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 


( ഹാജർ: ശ്രീ . കെ . ഗോപാലൻ) 


(1) 


നമ്പർ ജെ - 8319 / 2012. 

2013 ഏപ്രിൽ 29. 
വിഷയം: - എം .എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, 

നെടുവ് വില്ലേജ്, റി . സ . 119 / 1എ - യിൽപ്പെട്ട 
8.41 സെന്റ് സി . കെ . ഭൂമി- പട്ടയ ഭൂമിയായി 
രജി സ്റ്റർ ചെയ്യു ന്നത് അ നു മതി നൽകി 

ഉത്തരവാകുന്നത്- സംബന്ധിച്ച്. 
സൂചന: (1) ശ്രീ . ഗോപാലൻ s/o നീല ക ണ്ഠൻ, 

കൊളങ്ങരപ്പാടത്ത് എന്നയാളുടെ 27 -8 - 2009 - ലെ 
അപേക്ഷ . 


- തിരൂരങ്ങാടി താലൂക്ക്, നെടുവ വില്ലേജ്, റി. സ . 119 /13 - ൽ 
പ്പെട്ട 8.41 സെന്റ് സി. കെ . ഭൂമി, എം .എൽ. ആർ. ആക് 
പകാരം പട്ട യ ഭൂ മി യായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അ നു മ തി ക്കായി സൂചന ( 1) പ്രകാരം ലഭിച്ച 
അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ സൂചന ( 2 ) 
പ്രകാരം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

അപേക്ഷാ സ്ഥലം വില്ലേജ് റിക്കാർഡ് പ്രകാരം നെടുവ 
അംശം റി . സ . 119 / 1എ - യിൽപ്പെട്ടതും, നി . കെ . ഭൂമിയിൽ 
ഉൾപ്പെട്ട “ പാറ എന്ന് രേഖപ്പെടുത്തിയ സ്ഥലമാണെന്നും, ടി 
ഭൂമി പരപ്പനങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 1901/93 
നമ്പർ തീറാ ധാ ര പ കാരം എമ്പാം വീട്ടിൽ വള പ്പിൽ 
ശങ്ക ര നാ രാ യ ണൻ എന്ന വ രിൽനിന്നും അപേക്ഷ ക ന് 
തീരുലഭിച്ചതുമാണെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 
ടി ഭൂമിയുടെ പടിഞ്ഞാറുഭാഗം റോഡും, വടക്കുഭാഗം ഖാദി 


(2 ) 


തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 
3- 9 - 2012 - ലെ ജി2 - 7161/2009 നമ്പർ റിപ്പോർട്ട്. 


ബോർഡ് യൂണിറ്റിലേക്കുള്ള റോഡും, കിഴക്ക് വശം 

നമ്പർ റിപ്പോർട്ടുകൾ. 
പബ്ളിക് ഹെൽത്ത് സബ് സെന്ററിന്റെ ഭൂമിയും, എമ്പാം 

- 1 

ൽ 

-- തിരൂ ര ങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ് 
വളപ്പിൽ ശങ്കരനാരായണന്റെ കൈവശത്തിലുള്ള ഭൂമിയും, തെക്ക് റി. സ . 130/ 1 ( പഴയത് 316 /4 )- യിൽ പ്പെട്ട 74 സെന്റ് സി . കെ . 
ഭാഗം റോഡും സ്ഥിതി ചെ യ്യു ന്നു വെന്നും ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി 
പഞ്ചാ യ ത്തിൽ നിക്ഷി പ് ത മ ല്ലാത്ത ടി ഭൂമിയ് ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന (1) പ്രകാരം 
മുൻ കൈ വ ശ ക്കാ രൻ പല വ ക യി ന ത്തിൽ നികുതി 

അപേക്ഷ ലഭി ക്കു ക യു ണ്ടാ യി . ടി അപേക്ഷ യിൻ മേൽ 
അട വാ ക്കി യിട്ടു ണ്ടെന്നും തഹ ശീൽദാരുടെ റിപ്പോർട്ടിൽ 

തിരൂരങ്ങാടി തഹശീൽദാർ സൂചന (2) പ്രകാരം അന്വേഷണ 
സൂചിപ്പിച്ചിട്ടുണ്ട്. 

റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 
- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ ന ത്തിൽ 
രേഖകൾ സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകന് നോട്ടീസ് 

അപേക്ഷാ ഭൂമി തേഞ്ഞിപ്പലം സബ് രജി സ് ടാർ 
നൽകു കയും അപേക്ഷ ക നു വേണ്ടി ഭാര്യ രാധ 

ഓഫീസിലെ 655 / 82 നമ്പർ ആധാ ര പ കാരം തറ യിൽ 
ഹാജരാകുകയും അപേക്ഷ ഭൂമി 1993 മുതൽ കൈവശം വെച്ച് അബൂ ബ ക്കർ എന്ന യാ ളിൽനിന്നും ഹർജി ക്കാ രിക്ക് 
വീട് വെച്ച് താമ സിച്ചു വ രി ക യാ ണെന്നും, ടി ഭൂമി തീരു സി ദ്ധിച്ച താ ണെന്നും പര പ്പ ന ങ്ങാടി ലാന്റ് 
തീരു സിദ്ധിച്ചതിനുശേഷം നികുതി അടവാക്കിയിട്ടില്ലെന്നും അറി ട്രൈബ്യൂണലിലെ 172 / 89 നമ്പർ ജന്മം പതിച്ചുകൊടുക്കൽ 
യിക്കുകയും 3058 / 92 , 1901/ 93 നമ്പർ ആധാരങ്ങളുടെ അസ്സൽ 

സർട്ടിഫിക്കറ്റുപകാരം ഹർജി ക്കാ രിയുടെ പേരിൽ 
ഹാജരാക്കുകയും ചെയ്തു . തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി 

ജന്മാ വ കാശം പതിച്ചു കിട്ടി യ താ ണെന്നും ടി ഭൂമി യിൽ 
ഹാജരാക്കിയ രേഖകളും പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ 
ദമായ ഭൂമി അപേക്ഷകൻ രേഖാമൂലം കൈവശം വച്ചുവരുന്ന 

ഹർ ജി ക്കാ രിയും കുടുംബവും വീടുവെച്ച് താമ സിച്ചു 
താ യി ബോദ്ധ്യ പ്പെട്ടു . 

കൂടാതെ 

വരികയാണെന്നും 1995 - 96 കാലഘട്ടംവരെ പലവകയിനത്തിൽ 
18 - 12 - 2012 - ന് സ്ഥലം പരിശോധിച്ചു . അപേക്ഷയ്ക്കാസ്പദമായ നികുതി അടവാക്കിയിട്ടുണ്ടെന്നും ടി ഭൂമി പഞ്ചായത്തിൽ 
ഭൂമിയിൽ വീടും ധാരാളം കുഴിക്കൂറുകളുമുള്ളതാണെന്നും, ടി നിക്ഷിപ്തമല്ലെന്നും അപേക്ഷ പരിഗണിക്കാവുന്നതാണെന്നും 
ഭൂമിയുടെ വടക്കും പടിഞ്ഞാറും വശങ്ങളിൽ റോഡും ബാക്കി തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 
ഭാഗ ങ്ങ ളിൽ 

താമ സ വീടു ക ളുമുണ്ടന്നും 
സ്ഥലപരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 

-- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 

സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
സ്ഥ ല പ രി ശ ാ ധ ന യു ടെ യും തി രൂ ര അ ാ ടി 

രേഖ കൾ എന്നിവ സഹിതം ഹാജ രാ കു വാൻ 
തഹ ശീൽ ദാരുടെ റിപ്പോർട്ടിന്റെയും അടി സ്ഥാ ന ത്തിൽ 
തിരൂരങ്ങാടി താലൂക്ക്, നെടുവ വില്ലേജ്, റി . സ . 119 /13 - ൽപ്പെട്ട 

അപേക്ഷ കയ്ക്ക് നോട്ടീസ് നൽകു കയും 16 - 12 - 2009 - ന് 
8.41 സെന്റ് നി. കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 

അംബി കാ ദേ വി യ്ക്ക് വേണ്ടി ഭർത്താവ് ശാന്ത കു മാർ 
രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണി ഹാജ രാ ക്കു കയും തേഞ്ഞിപ്പലം സബ് രജി സ് ടാർ 
ച്ചുകൊണ്ടുള്ള നോട്ടീസ് 5 - 2- 2013 - ലെ 6 -ാം നമ്പർ കേരള ഗസ ഓഫീസിലെ 514 / 75 , 655 / 82 നമ്പർ ആധാരങ്ങളുടെ അസ്സലും 
റ്റിലും ( പേജ് 1051 ) താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ 26 -3 -1994- ന് നികുതി അടച്ച രശീതിയും പഞ്ചായത്തിന്റെ നിരാ 
പ ഞ്ചാ യത്ത് ഓഫീസ്, കൃഷിഭവൻ, 

ക്ഷേപ പത്രവും ഹാജരാക്കി. കൂടാതെ 18 - 12- 2009 - ന് സ്ഥല പ 
വഹ സ്ഥലം എന്നിവിടങ്ങളിലും പരസ്യപ്പെടുത്തിയിരുന്നെങ്കിലും 

രിശോധന നടത്തി. 
ആരുംതന്നെ ഇതേവരെ ആക്ഷേ പമോ അ വ കാ ശ മോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജ രാക്കിയ 
മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, നെടുവ 

രേഖകളും പരിശോധിച്ചതിലും സ്ഥല പരിശോധനയിലും 
വില്ലേജ്, റി . സ . 119 /13 - ൽപ്പെട്ട 8 .41 സെന്റ് നി . . . ഭൂമി 

അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ രേഖാമൂലം 
അ പേ ക്ഷ ക നായ ശ്രീ . ഗോപാലൻ s/ o നീല ക ണ്ഠൻ, കൈവശം വച്ചു വരുന്നതായി ബോദ്ധ്യപ്പെട്ടു . ആയതിന്റെ 
കൊളങ്ങരപ്പാടത്ത്എന്നവരുടെ പേരിൽ എം .എൽ.ആർ. ആക്ട് - അടിസ്ഥാ ന ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം 
പകാരം രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി - റി . സ . 130 / 1 - ൽപ്പെട്ട 72 സെന്റ് സി . കെ . ഭൂ മി 
നൽകികൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ് 
തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ നോട്ടീസ് 23- 3- 2010 - ലെ 12 -ാം നമ്പർ കേരള ഗസറ്റിലും ( വാല്യം 
വരു ത്തു ന്ന തിനും അ പേ ക്ഷ ക നിൽ നിന്നും കുടിശ്ശിക - 55 ) താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 

- ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ, വഹ സ്ഥലം എന്നി 
സ്വീകരിക്കേണ്ടതാണ്. 

വിടങ്ങളിലും പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരുംതന്നെ 
- (2 ) 

ഇതേവരെ ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടി 
നമ്പർ ജെ - 3245/ 2004. 

2013 മേയ് 30. 
വിഷയം: - എം .എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, 

ഫയലിൽ തുടർ നടപടികൾ സ്വീകരിക്കു ന്ന തു മായി 
തേഞ്ഞിപ്പലം വില്ലേജ്, റി . സ . 130 / 1 ബന്ധപ്പെട്ട് അടിസ്ഥാന നികുതി രജിസ്റ്റർ പരിശോധിച്ചതിൽ ടി 
( പഴയത് 316 / 4) - യിൽ പ്പെട്ട 72 സെന്റ് സി. കെ . ഭൂമിയ്ക്ക് 834 -ാം നമ്പരായി തണ്ടപ്പേർ അനുവദിച്ചതായി 
ഭൂമി- പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നത് 

വ്യക്തമായതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം 
അ നു മതി നൽകി ഉത്ത ര വാ കു ന്ന ത് - 

നൽകുവാൻ റീ സർവേ സൂപ്രണ്ടിനേട് ആവശ്യപ്പെടുകയും 
സംബന്ധിച്ച്. 

റീസർവേ റിക്കാർഡുകൾ തയ്യാറാ ക്കി യ തിൽ പിശക് 
സൂചന: - (1) - ശീമതി പി . അംബികാ ദേവി, സാരം ഗ് , സംഭവിച്ചതാണെന്നും പ്രസ്തുത അപാകത പരിഹരിക്കുവാൻ 

നാവള്ളിപറമ്പ്, തേഞ്ഞിപ്പലം പി. ഒ. എന്നവരുടെ ത ഹ ശീൽദാർക്ക് നിർദ്ദേശം നൽകാ വു ന്ന താ ണെന്നും 
18 - 6 - 2003 - ലെ അ പേക്ഷ . 

അറി യിക്കു കയും ആ യ തി നെ തുടർന്ന് തഹ ശീൽദാർ 
(2) തിരൂരങ്ങാടി തഹശീൽദാരുടെ 2 - 6 - 2004 - ലെ 

4 - 1 -2013 - ലെ കെ1 - 13469 / 11 നമ്പർ നടപടിക്രമം പ്രകാരം 
1972 / 2004 / കെ1, 12 - 4 - 2013- ലെ ജി2 - 1972 / 2004 

റി . സ . 130 / 1- ൽ പ്പെട്ട ഭൂമി നി . കെ . ഭൂമിയാക്കി വില്ലേജ് 
റിക്കാർ ഡു ക ളിൽ നാള തീ ക രണം നട ത്തി യ തായി 
അറിയിക്കുകയുമുണ്ടായി. 


ല്ല . 


മേൽ സാഹ ചര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, റി . സ . 130 /1- ൽപ്പെട്ട 72 സെന്റ് സി. കെ . 
ഭൂമി അപേക്ഷകയായ ശ്രീമതി പി. അംബികാദേവി, സാരംഗ്, 
നാവള്ളിപറമ്പ്, തേഞ്ഞിപ്പലം പി . ഒ . എന്നവരുടെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതി നൽകികൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റെക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 


- ( 3 ) 


നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 13- 4- 2010 - ലെ 15 -ാം നമ്പർ കേരള ഗസറ്റിലും ( വാല്യം 
55 , പേജ് 745) താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപ 
ഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ, വഹ സ്ഥലം എന്നിവിടങ്ങ 
ളിലും പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരുംതന്നെ ഇതേ 
വരെ ആക്ഷേ പമോ അ വ കാ ശമോ തേർച്ചയോ 
ഉന്നയിച്ചിട്ടില്ല . 

അപേക്ഷയ്ക്കാസ്പദമായ റി. സ . 130/ 3- ൽപ്പെട്ട ഭൂമി 
ബി . ടി . ആർ. പ്രകാരം പട്ടയ ഭൂമിയായി മാറിയിട്ടുള്ളതായി പരി 
ശോധനയിൽ ബോദ്ധ്യപ്പെട്ടതിനെത്തുടർന്ന് റീ സർവെ സൂപ്രണ്ടി 
നോട് വിശദീകരണം ആരായുകയും, റീ സർവെ റിക്കാർഡിലെ 
അ പാ ക ത കൾ 

പരി ഹ രി ക്കു ന്നത് 
തഹ ശീൽദാ രാ ണെന്ന് അറിയിക്കുകയും ചെയ്ത തി നെ 
തുടർന്ന് 4 - 1 - 2013 - ലെ കെ1- 13466 / 11 നമ്പർ നടപടിക്രമ 
പ കാരം തേഞ്ഞിപ്പലം റി . സ . 130 / 3 - ൽപ്പെട്ട ഭൂമി 
നി . കെ . ഭൂമിയാക്കി വില്ലേജ് റിക്കാർഡുകളിൽ നാളതീകരണം 
നടത്തിയതായി തിരൂരങ്ങാടി തഹശീൽദാർ അറിയിച്ചു . 

-- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, റി . സ . 130 / 3 - ൽ പ്പെട്ട 0 . 068 0 
ഹെക്ടർ (16 . 80 സെന്റ്) എം .എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി 
ഇതിനാൽ ഉത്തരവാകുന്നു . 

-- തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റ വ ന റെക്കാർ ഡു ക ളിൽ ആവ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക രിൽ നിന്നും കൂടി ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


നമ്പർ ജെ - 231/ 2006. 

2013 മേയ് 3. 
വിഷയം: എം .എൽ. ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, 

തേഞ്ഞിപ്പലം വില്ലേജ്, റി . സ . 130 / 3 - ൽപ്പെട്ട 
0. 0680 ഹെക്ടർ ( 16. 80 സെന്റ്) നി . . . ഭൂമി 
പട്ടയ ഭൂമി യായി രജി സ്റ്റർ ചെയ്യു ന്നത് 
അ നു മതി നൽകി ഉത്ത ര വാ കു ന്ന ത് - 

സംബന്ധിച്ച്. 
സൂചന: - (1) കിഴ ക്ക യിൽ ചന്ദ്രൻ നായർ ഭാര്യ 

വസന്തകുമാരി എന്നവരുടെ അപേക്ഷ . 
(2) തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 
11 - 8 - 2008, 12 - 4 - 2013 തീയ തി ക ളില 

ജി1-6636/ 07 നമ്പർ റിപ്പോർട്ട്. 
- തി രൂ ര ങ്ങാടി താലൂക്ക്, ത ഞ്ഞി പ്പലം വില്ലേജ് 
റി. സ . 130/ 3 - ൽപ്പെട്ട 0.0680 ഹെക്ടർ (16.80 സെന്റ്) നി . കെ . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമി യാ യി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിയ്ക്കായി സൂചന (1) പ്രകാരം 
അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷയിൻമേൽ തിരൂര 
ങ്ങാടി തഹ ശീൽദാർ സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷാ ഭൂമി തേഞ്ഞിപ്പലം സബ് രജി സ് ടാർ 
ഓഫീസിലെ 4965 / 06 നമ്പർ ആധാരപ്രകാരം ചെമ്പകശ്ശേരി 
അബ്ദുൾ മജീദ് എന്ന യാ ളിൽനിന്നും അപേക്ഷകന് 

കൈവശം സിദ്ധിച്ചതാണെന്നും പഞ്ചായത്ത് രാജ് ആക്ട് 
പ്രകാരം പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയില്ലെന്നും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
രേഖ കൾ എന്നിവ സഹിതം ഹാജ രാ കുന്നതിന് 
അ പേ ക്ഷമ ന് നോട്ടീസ് നൽകു കയും 16 - 2 - 2009 - ന് 
അപേക്ഷകൻ ഹാജരായി തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 2006 - ലെ 4965 നമ്പർ ആധാരത്തിന്റെ അസ്സൽ 
ഹാജ രാക്കുകയും, 1998 വരെ മുൻ ഭൂവു ടമ നികു തി 
അടച്ചുവന്നിരുന്നുവെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു . 

തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജരാക്കിയ 
രേഖകളും പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി 
അപേക്ഷ കർ രേഖാമൂലം കൈവശംവച്ചു വ രു ന്ന തായി 
ബേദ്ധ്യപ്പെട്ടു . കൂടാതെ 18 - 12 - 2009 - ന് സ്ഥല പരിശോധന 
നടത്തി. 


നമ്പർ ജെ - 359/ 2012. 

2013 മേയ് 3 . 
വിഷയം: എം . എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

തിരുനാവായ വില്ലേജ്, റി . സ . 89 / 2 - ൽപ്പെട്ട 
05 സെന്റ് സി. കെ . ഭൂമി- പട്ടയ ഭൂമിയായി 
രജി സ്റ്റർ ചെയ്യു ന്നത് അ നു മതി നൽകി 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീമതി സുലൈഖ , w/o ചോലയിൽ ആലി, 

ചെറാട്ടിൽ എന്ന വ രുടെ 28 - 6 - 2008 - ലെ 
അപേക്ഷ . 


( 2) തിരൂർ അ ഡീ ഷ ണൽ തഹശീൽ ദാ രു ടെ 

2 -1- 2012 - ലെ ബി6 - 8394/ 08 നമ്പർ റിപ്പോർട്ട്. 
- തിരൂർ താലൂക്ക്, തിരു നാ വായ വില്ലേജ്, റി . സ . 
89/2 - ൽപ്പെട്ട 05 സെന്റ് നി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് 
പകാരം പട്ടയ ഭൂമിയായി രജി സ്റ്റർ ചെയ്യു ന്നതിന് 
അ നു മതിയ് ക്കായി സൂചന ( 1 ) പ്രകാരം സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ തിരൂർ തഹശീൽദാർ അന്വേഷണ റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. 

അപേക്ഷയ്ക്കടി സ്ഥാ ന മായ തിരു നാ വായ അംശം 
കാര ത്തൂർ ദേശം, റി. സ . 89/ 2- ൽ പ്പെട്ട 05 സെന്റ് ഭൂമി 
കൊടക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ 2093 / 2001 നമ്പർ 
ആധാ ര പ കാരം ശ്രീമതി സുലെഖ , w / o ചോല യിൽ 
ആലിക്കുട്ടി എന്ന വർക്ക് ജന്മാവകാശ മായി ലഭിച്ചിട്ടുള്ള 
താണെന്നും വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം ടി ഭൂമി നി. കെ . 
ഭൂ മി യാ ണെന്നും, ടി സ്ഥലത്ത് വീട് വെച്ച് താമസിച്ചു 
വരുന്നതും ടി ഭൂമിക്ക് കൈവശക്കാരി 2005 - 2006 വർഷംവരെ 


- സ്ഥല പ രി ശോ ധ നയുടെയും തിരൂ ര ങ്ങാടി 
തഹ ശീൽദാരുടെ റിപ്പോർട്ടി ന്റെയും അടി സ്ഥാ ന ത്തിൽ 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ് റി . സ . 130 / 3- ൽപ്പെട്ട 
0 .0680 ഹെക്ടർ ( 16. 80 സെന്റ്) എം . എൽ. ആർ. ആക്ട് 
പകാരം പട്ടയ ഭൂമി യാ യി രജി സ്റ്റർ ചെയ്ത്തു 


നികുതി അടച്ചിട്ടുള്ളതുമാണെന്നും, ടി ഭൂമി പട്ടയ ഭൂമി 
യാക്കി മാറ്റുന്ന തിന് അയൽ ഭൂവു ട മ കൾ സമ്മ ത പത്രം 
നൽകിയിട്ടുണ്ടെന്നും, അപേക്ഷാ ഭൂമി മിച്ചഭൂമിയിലോ, റവന്യൂ 
പുറമ്പോക്കി ലോ , മറ്റ് അക്വിസിഷൻ നട പടികളിലോ, 
ഉൾപ്പെട്ടിട്ടില്ലാത്തതും, പഞ്ചായത്തിന് കൈമാറിയ ഭൂമിയിൽ 
ഉൾ പ്പെടുന്ന ത ല്ലയെന്നും അപേക്ഷ പരി ഗ ണി ക്കാ വു ന്ന 
താണെന്നും തഹശീൽദാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്ന അസ്സൽ ആധാരങ്ങൾ, മറ്റു 
രേഖകൾ എന്നിവ സഹിതം ഹാജ രാ കുവാൻ നോട്ടീസ് 
നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 9 - 5 - 2012 - ന് അപേക്ഷക 
ഹാജരായി. ടി ഭൂമി മിച്ച ഭൂമിയിലോ, പുറമ്പോക്കിലോ 
ഉൾപ്പെട്ടതല്ലയെന്നും, വീടു വെച്ച് താമസിച്ചുവരികയാണെന്നും 
നികുതി അടയ്ക്കു വാൻ അ നു മതി നൽക ണ മെന്നും 
ബോധിപ്പിക്കുകയുണ്ടായി. 19 - 5- 2012 - ന് സ്ഥലപരിശോധന 
നട ത്തി . വില്ലേജ് റിക്കാർഡു ക ൾ പ്രകാരം 
അപേക്ഷയ്ക്കാ സ് ദ മായ റി . സ . 89 / 2 - ന്റെ ഒട്ട ളവ് 22 
സെന്റാ ണ ങ്കിലും അപേക്ഷക ഹാജരാക്കിയ രേഖകൾ 
പ കാരം 05 സെന്റ് ഭൂമിയാണ് കെവ ശ മു ള്ള തെന്ന് 
ബോദ്ധ്യപ്പെട്ടതിനെ തുടർന്ന് തിരൂർ താലൂക്ക്, തിരുനാവായ 
വില്ലേജ്, റി . സ . 89 /2 - ൽപ്പെട്ട 05 സെന്റ് നി . കെ . ഭൂമി അപേ 
ക്ഷകയായ ശ്രീമതി സുലൈഖ, w/ o ചോലയിൽ ആലി, ചെറാ 
ട്ടിൽ എന്നവരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ട യ ഭൂ മി യാ ക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്ന തിന് 
അനുമതി നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊ 
ണ്ടുള്ള നോട്ടീസ് 12 - 2 - 2013 - ലെ 7 -ാം നമ്പർ കേരള 
ഗസറ്റിലും ( പേജ് 1275) താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, 
ഗാമ പ ഞ്ചാ യത്ത് ഓഫീസ്, കൃഷി ഭവൻ നോട്ടീസ് 
ബോർഡുകളിലും വഹ സ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും 
ആരുംതന്നെആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചി 


ട്ടില്ല . 


മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, തിരുനാവായ 
വില്ലേജ്, റി . സ . 89 / 2 - ൽപ്പെട്ട 05 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകയായ ശ്രീമതി സുലൈഖ, w/ o ചോലയിൽ ആലി, 
ചെറാട്ടിൽ എന്ന വരുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 

തിരൂർ തഹ ശീൽദാർ, ടി ഭൂമി നികുതി വിധേയ 
ഭൂമിയാക്കി മാറ്റി റവന്യൂ റെക്കാർഡുകളിൽ ആവശ്യമായ 
മാറ്റ ങ്ങ ൾ വരു ത്തു ന്ന തിനും അപേക്ഷ ക യിൽ നിന്നും 
കുടിശ്ശിക അട ക്ക മുള്ള നികുതി ഈടാക്കു ന്ന തിനു മുള്ള 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 

( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, റവന്യൂ ഡിവിഷണൽ 
തിരൂർ. 

ഓഫീസർ. 


